Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 ). MMID 
KL/ TV (N )/ 12/2009 - 2011 


V 
GOVERN 


KERALA 


MENT OF 
mañ ar 


are 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


1st June 2010 

2010 mm 1 
11th Jyaishta 1932 
1932 cajo8100 11 


Voeljo 55 


നമ്പർ 


PART III 
Co- operative Department 


PROCEEDINGS 


OF THE JOINT REGISTRAR OF CO - OPERATIVE SOCIETIES (GENERAL ), THIRUVANANTHAPURAM 


No . AEL 3062 /2003. 


23rd February 2010 . 


Read : - 1. Letter No. P. K . D . 235 /08, dated 23 -7 - 2008 of the Assistant Registrar (General), Neyyattinkara . 

2 . The inspection Report submitted by the Perumkadavila Unit Inspector under section 66 of the Kerala 

Co -operative Societies Act, 1969 . 
As per the reference cited above, it has been brought to the notice of the undersigned that the Nettukaltheri 
Government Aided Rubber Plantation Co -operative Limited No. T. 235 has been defunct for years and the Assistant 
Registrar (General), Neyyattinkara had reported that the number of members has been reduced to less than twentyfive and 
it has ceased to function . I am convinced , that there is no use in keeping the society on the rolls . 

In the circumstances stated above by virtue of powers conferred upon me under section 71 ( 2 ) (a ) of the Kerala 
Co -operative Societies Act, 1969, I do hereby order that the affairs of the Nettukaltheri Government Aided Rubber 
Plantation Co -operative Society Limited No. T. 235 be wound up . The Inspector of Co -operative Societies, Perumkadavila 
Unit is appointed as Liquidator of the Society under section 72 of the Kerala Co -operative Societies Act, 1969 . 

The Liquidator shall take charge of all the assets and records of the Society immediately and proceed to windup 
the affairs of the society after the appeal period under section 83 (2 ) of the Kerala Co- operative Societies Act, 1969. 


Thiruvananthapuram . 


(Sd .) 
Joint Registrar (General). 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


155 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ ഉത്തരവ് 


( 1 ) 


നമ്പർ 797 / 10 / എ . ഇ .എൽ. 


2 0 09 ഫെബു വരി 6 . 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തളിപ്പറമ്പിന്റെ 2485 /09/ എ ആയുള്ള 3 - 2 -2010 - ലെ കത്തും 66 വകുപ്പ് 

- പരിശോധനാറിപ്പോർട്ടും. 


ക്ളിപ്തം നമ്പർ സി 1247 ആയി രജിസ്റ്റർ ചെയ്ത പയ്യന്നൂർ ബ്ലോക്ക് സോഷ്യൽ വെൽഫെ യർ സഹകരണ 
സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പയ്യന്നൂർ 
യൂണിററ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട് തളിപ്പറമ്പ് സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ഉത്തരവായിരുന്നു . 

- സൂ ച നവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തളിപ്പറമ്പ് പ്രസ്തുത പരിശോധനാ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 

- റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്യുകയും 8 - 9 - 1992 - ന് പ്രവർത്തനം ആരംഭിക്കുകയും 
ചെയ്ത സ്റ്റോറിൽ വർഷങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയില്ലെന്നും സ്റ്റോറിന്റെ നിയമാവലിയിൽ അനുശാസിക്കുന്ന 
ഉദ്ദേശ്യലക്ഷ്യങ്ങൾക്കനുസൃതമായ യാതൊരു പ്രവർത്തനവും വർഷങ്ങളായി നടത്തുന്നില്ലെന്നും സ്റ്റോർ പൂർണ്ണമായും പ്രവർത്തന 
രഹിതമാണെന്നും സ്റ്റോറിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയും ഇല്ലെന്നും ഉത്തമബോദ്ധ്യം 
വന്നിരിക്കുന്നു . മേൽ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 

ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി 12 47 ആയി രജി സ്റ്റർ ചെയ്ത് പയ്യന്നൂർ ബ്ലോക്ക് സോഷ്യൽ വെൽഫെ യർ സഹകരണ 
സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ കാര്യാലയത്തിലെ പയ്യന്നൂർ യൂണിററ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


- ( 2 ) 


നമ്പർ 1232 / 09/ എ . ഇ .എൽ. കെ . ഡിസ്. 


2009 ഡിസംബർ 31. 


സൂചന: - (1) ഈ ആഫീസിലെ 1- 12 -2009 - ലെ 1232 /09/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 


( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 807 / 09/എസ്. കെ . നമ്പരായുള്ള 16 - 12 - 2009 - ലെ നടപടിക്രമം. 


ക്ളിപ്തം നമ്പർ സി 1047 ആയി രജിസ്റ്റർ ചെയ്ത എരുവേശ്ശി-പയ്യാവൂർ പഞ്ചായത്ത് ഹോട്ടൽ സഹകരണ സംഘം 
പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) ( ബി) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി 
ഉത്തരവിടുകയും തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 25- 3-2009- ന് ചാർജ്ജടുക്കുകയും സംഘത്തിന്റെ 
സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


മേൽ സൂചന (2 ) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 1047 ആയി രജിസ്ട്രർ ചെയ്തു എരുവേശ്ശി-പയ്യാവൂർ പഞ്ചായത്ത് ഹോട്ടൽ സഹകരണ 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


156 


Copy of the Proceedings of the Liquidator, Eruvessy - Payyavoor Panchayath Hotel 

Co -operative Society Ltd . No. C 1047 


No. 807 / 2009 / S . K . 


16th December 2009 . 


Ref: - (1) Proceedings No. 1232 /2009/AEL dated 18 -2 -2009 of the Joint Registrar (General), Kannur. 


(2 ) Proceedings No . 1232 / 2009 /AEL dated 1 - 12 - 2009 of the Joint Registrar (General), Kannur. 


As per the proceedings cited the affairs of the Erivessy -Payyavoor Panchayath Hotel Co -operative Hospital 
Society Ltd . No. C - 1047 has been ordered to be wound up and the Unit Inspector, Sreekandapuram has been appointed 
as Liquidator. The Liquidator assumed charge of the society on 25-3 -2009. The Balance Sheet of the society on the date 
of taking charge as Liquidator was as follows: 


Liabilities 


Assets 


Amount 


Amount 

Rs. 


Rs. 


Paid Share Capital 
Esst. & Contigency 
Adjusting heads due to reserve 
Cash in hand Reserve 


5 , 100 .00 

200 .00 
2 , 150.50 

104.50 


Cash in hand 
Cash at Bank 
Adjusting heads due to 
Net Loss 


104 .50 

309 . 00 
5 , 150.50 
1, 991.00 


Total 


7 ,555 .00 


Total 


7 ,555 .00 


Statutory notice inviting claims against the society was published on 5 -3 -2009 and no claim was received to the 
liquidator so far. 


The liquidator has collected all the realisable assets and made payment of the dischargable liabilities. The receipt 
and payment pertaining to the Liquidator is as follows. 


Particulars 


Payment 


Receipts 

Rs. 


Rs. 


3 , 205 . 00 


104 .50 
3 ,514 .00 

200 .00 
3 ,000 .00 

5 . 00 
2 , 150 .50 
1, 991 .00 
7 , 355 .00 


Cash in hand 
Bank Deposit 
Share in other institution -returned 
Share suspense returned 
Interest 
Adjust heads due to 
Net Loss 
Liabilities forfeited 
Liquidation charge 
Common liquidation Fund 
Affiliation fee 
Donation to Circle Co -operative Union 
Share Capital 
Cash in hand -reserve 
Adjust heads due to Reserve 
Assets written off 


527 .00 
176 . 00 
200 .00 
2 ,611 .00 
5 ,100 .00 

104 . 50 
2 ,150 .50 
4 , 246 . 00 


Total 


18 , 320 . 00 


18 , 320 .00 


The final general body meeting of the members of the society was convened on 26 - 10 -2009 at the conference hall 
of the Taliparamba Circle Co -operative Union . But no body was presented for the general body meeting . The address and 
whereabout of the members are unknown and no claim received so far. 


1st JUNE 2010] 


CO -OPERATIVE DEPARTMENT 


157 


- In the above circumstances the liquidator requested to Joint Registrar ( General) of Co- operative Societies, Kannur 
for permission to write off the unrealizable assets and forfeit the undischargeable liabilities and also to donate the surplus 
fund due to forfeiture of liabilities to the Circle Co -operative Union , Taliparamba. Permission was obtained from Joint 
Registrar (General) for donating the surplus fund Rs. 2,611 to the Taliparamba Circle Co -operative Union and also 
permitted to forfeit the following liabilities and write off the assets . 


Liabilities forfeited 


Rs. 


Assets Written off 


Rs. 


Share Capital 
Adjusting heads due to reserve 
Cash in hand Reserve 


5 , 100 . 00 
2 , 150 .50 
104. 50 


Cash in hand 
Adjusting heads due to 
Net Loss 


104.50 
2 , 150 . 50 
1 , 991. 00 


Total 


7 , 355 . 00 


Total 


4 ,246. 00 


The liquidation charges have been remitted as per rules. The liquidation accounts have been audited by the AEL 
Auditor Office of the Joint Registrar (General), Kannur. Under the above circumstances following order is issued . 


ORDER 


The affairs of the Eruvessy Payyavoor Panchayath Hotel Co- operative Society Limited No. C - 1047 is hereby 
finally wound up under section 73 (3 ) of the Kerala Co -operative Societies Act 21 of 1969 and the Registration of the 
Society is recommended for cancellation under section 74 of the said Act. 


( 3 ) 


നമ്പർ 850 / 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2010 ഫെബു വരി 6 . 


സൂചന : - (1) ഈ ആഫീസിലെ 850/ 09 / എ . ഇ .എൽ. നമ്പരായുള്ള 13 - 2 - 2009 - ലെ നടപടിക്രമം. 


( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 347 / 09 / എം . നമ്പരായുള്ള 4- 2 -2010 - ലെ നടപടിക്രമം. 


ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 885 ആയി രജിസ്റ്റർ ചെയ്ത മട്ടന്നൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം പ്രവർത്തന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി 
ഉത്തരവിടുകയും കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ മട്ടന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 21- 3-2009- ന് ചാർജ്ജടുക്കുകയും സംഘത്തിന്റെ സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു . 

മേൽ സൂചന (2) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവാകണമെന്നും ലിക്വിഡേററർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽപ്പില്ല . 

മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 885 ആയി രജിസറ്റർ ചെയ്ത മട്ടന്നൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം വകുപ്പ് 74 അനുശാസിക്കുംവിധം 3 
വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതാണ്. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


158 


- നമ്പർ സി . 885 മട്ടന്നൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്ററുടെ 

നടപടിക്രമത്തിന്റെ പകർപ്പ് 
നമ്പർ 347 / 2009/ എം . 

2010 ഫെബ്രുവരി 4. 


സൂചന: - അങ്ങയുടെ 13 - 2 - 2009 - ലെ 850/ 09 / എ . ഇ .എൽ നമ്പർ ഉത്തരവ്. 


നമ്പർ സി . 885 മട്ടന്നൂർ ലേബർ കോൺടാക്ട് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ടും 
ലിക്വിഡേറ്ററായി മട്ടന്നൂർ യൂണിററ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ടും സൂചന പ്രകാരം ഉത്തരവായിരുന്നു . 


ലിക്വിഡേററർ 21- 3-2009- ൽ ചാർജ്ജടുക്കുകയും നിയമാനുസൃതമുള്ള ക്ലെയിം നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു . 
ലിക്വിഡേറ്റർ ചാർജെടുക്കുന്ന സമയത്ത് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ആസ്തി ബാദ്ധ്യതകൾ താഴെപ്പറയും പ്രകാരമായിരുന്നു . 
ബാദ്ധ്യതകൾ 

ആസ്തികൾ 
രൂപ് 

രൂപ് 
ഓഹരി മൂലധനം 

8 ,730 .00 എസ്. ബി. ജില്ലാ ബാങ്ക് കൂത്തുപറമ്പ് ശാഖ 3, 879.79 
സംഘം പ്രസിഡന്റിന് കൊടുക്കേണ്ട അനാമത്ത്2, 169.29 - എസ്. ബി . ജില്ലാ ബാങ്ക്, മട്ടന്നൂർ ശാഖ 

9 , 110 . 05 
അധികം അടച്ച വകയിൽ സംഘം 
- (പ്രസിഡന്റിന് അനാമത്ത് 500 . 00 ആകെ സാമാനം 

200 . 00 
അധികം അടച്ച വകയിൽ 

75 . 00 
വാടക കൊടുക്കാനുള്ളത് 900 . 00 കെട്ടിടത്തിന് അഡ്വാൻസ് നൽകിയത് 

300 . 00 


ലാഭം 


1,115 .55 


ആകെ 


13, 489 .84 


ആകെ 


13 , 489 . 84 


ചാർജ്ജടുത്തതിനുശേഷമുള്ള അന്വേഷണത്തിൽ 1993 - 94 വർഷത്തിൽ സംഘം പ്രവർത്തനം സമാപ്തീകരണത്തിന് 
ഉത്തരവാകുകയും ലിക്വിഡേററർ ചാർജ്ജടുത്ത് നടപടികൾ സ്വീകരിച്ച് തുടങ്ങിയിരുന്നതായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 
അതിനിടെ സംഘത്തിലെ അംഗങ്ങൾ യോഗം ചേർന്ന് പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും 
ചെയ്തതിനെ തുടർന്ന് സമാപ്തീകരണ ഉത്തരവ് റദുചെയ്യുകയും പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്തു . 
അഡ്മിനിസ്ട്രേറ്റർ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നടപടികളുമായി മുന്നോട്ടു പോയെങ്കിലും തെരഞ്ഞെടുപ്പ് 
നടത്തുന്നതിനോ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുന്നതിനോ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല . മുൻപ് ചാർജ്ജടുത്ത ലിക്വിഡേററർ 
സംഘത്തിന്റെ ആസ്തികളിൽ പിരിച്ചെടുക്കാൻ സാദ്ധ്യതയുള്ള ജില്ലാ ബാങ്ക് നിക്ഷേപങ്ങൾ ലിക്വിഡേറ്ററുടെ അക്കൗണ്ടിലേക്ക് 
മാറ്റിയിരുന്നു . മററ് ആസ്തികളൊന്നും പിരിച്ചെടുക്കുന്നതിന് യാതൊരു സാധ്യതയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു . അതു 
പ്രകാരം മുൻപത്തെ ലിക്വിഡേറററുടെ പേരിൽ ജില്ലാ സഹകരണ ബാങ്കിന്റെ കൂത്തുപറമ്പ് ശാഖയിലുണ്ടായിരുന്ന അക്കൗണ്ടിലെ 
തുക ഇപ്പോൾ പുതിയതായി തുടങ്ങിയ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലഭ്യമാവാൻ സാധ്യതയില്ലാത്ത ആസ്തികൾ എഴുതി 
തള്ളുന്നതിനും ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും അനുമതിക്കായി അപേക്ഷിക്കുകയും ആയത് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. 


ആസ്തികൾ 


ബാദ്ധ്യതകൾ 


രൂപ് 


രൂപ് 
8 ,730 . 00 


200 . 00 


ആകെ സാമാനം 
കെട്ടിടത്തിന് അഡ്വാൻസ് നൽകിയത് 


300 . 00 


2 , 169.29 


1,115 . 55 


ഓഹരി 
അനാമത്ത് പ്രസിഡന്റിന് കൊടുക്കേണ്ടത് 
ലാഭം 
അനാമത്ത് അധികം അടച്ചത് 
വാടക കൊടുക്കാനുള്ളത് 

-- ആകെ 


575. 00 


900 . 00 


13 , 489 .84 


നിയമാനുസൃതമുള്ള ലിക്വിഡേഷൻ ചാർജ്ജും ലിക്വിഡേഷൻ ഫണ്ടും അടച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് 3,212 
രൂപയും സർക്കിൾ യൂണിയന് സംഭാവനയായി 7,669 .84 രൂപയും നൽകുന്നതിന് ജോയിന്റ് രജിസ്ട്രാറുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. 
ലിക്വിഡേഷൻ കാലയളവിലെ വരവുചെലവ് കണക്കുകൾ താഴെപ്പറയും പ്രകാരമാണ്. 


വരവ് 


ചിലവ് 


രൂപ 


രൂപ് 


അനാമത്ത് ലിക്വിഡേറ്റർ 


100 . 00 


100 . 00 


ബാങ്ക് നിക്ഷേപം അക്കൗണ്ട് നമ്പർ - 40 12 , 989 .84 


ജില്ലാ ബാങ്ക് എസ്. ബി. 
അക്കൗണ്ട് നമ്പർ- 109 
ജില്ലാ ബാങ്ക് എസ്. ബി. 
അക്കൗണ്ട് നമ്പർ- 109 
ലിക്വിഡേഷൻ ചാർജ്ജ് 


29,603. 84 


നിക്ഷേപ പലിശ 


16 ,614. 00 


4 , 441.00 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


159 


1,481.00 
3 , 212 . 00 


29,703. 84 


ജില്ലാ ബാങ്ക് എസ്. ബി. 
അക്കൗണ്ട് നമ്പർ 109 പിൻവലിച്ചത് 
കെട്ടിടത്തിന് അഡ്വാൻസ് 
ആകെ സാമാനം 
ബാദ്ധ്യതകൾ കണ്ടുകെട്ടിയത് 


300. 00 


100. 00 


200 . 00 


12 ,800 .00 


13, 489 .84 


ലിക്വിഡേഷൻ ഫണ്ട് 
ലിക്വിഡേഷൻ ഫണ്ട് 
അനാമത്ത് ലിക്വിഡേററർ 
സ്റ്റേഷനറി 
സർക്കിൾ യൂണിയൻ സംഭാവന 
അനാമത്ത് അധികം അടച്ച വകയിൽ 
ഓഹരി 
അനാമത്ത് പ്രസിഡന്റിന് 
വാടക കൊടുക്കാനുള്ളത് 
ആസ്തികൾ എഴുതിത്തള്ളിയത് 


7,669, 84 
575.00 


8 ,730. 00 


2 , 169 . 29 


900 . 00 


500 .00 


ലാഭം 


1, 115 .55 


ആകെ 


73 , 397 . 52 


ആകെ 


73, 397. 52 


വരവുചെലവ് കണക്കുകൾ എ . ഇ .എൽ. ഓഡിററിന് വിധേയമാക്കിയിട്ടുണ്ട്. സംഘത്തിന്റെ അവസാന പൊതുയോഗം 
ക്രമപ്രകാരം വിളിച്ചുചേർത്തിരുന്നു . പൊതുയോഗത്തിൽ ലിക്വിഡേററർ ഒഴികെ ആരുംതന്നെ ഹാജരായില്ല . 


സമാപ്തീകരണ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. സംഘത്തിന് ആസ്തികളോ ബാദ്ധ്യതകളോ നിലവിലില്ല . മേൽ 
സാഹചര്യത്തിൽ നമ്പർ സി . 885 മട്ടന്നൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്ത് 
ഉത്തരവ് ആകാവുന്നതാണ്. 


നമ്പർ 1718 / 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2010 ഫെബ്രുവരി 6 . 


സൂചന: - (1) ഈ ആഫീസിലെ 1718 / 09 / എ . ഇ .എൽ. നമ്പരായുള്ള 9 - 3- 2009 - ലെ നടപടിക്രമം. 


( 2) സംഘം ലിക്വിഡേറ്ററുടെ 1049 / 09 /എസ്. കെ . നമ്പരായുള്ള 15 - 12 - 2009 - ലെ നടപടിക്രമം. 


ക്ളിപ്തം നമ്പർ സി 1316 ആയി രജിസ്റ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ കാർഷിക വിളതെ ഉൽപാദക വിതരണ സഹകരണ 
സംഘം പ്രവർത്തന രഹിതമായതിനാൽ സൂചന ( 1) ഉത്ത ര വു വഴി സംഘത്തിനെ സമാപ്തീകരിക്കുന്നതിന് തളിപ്പറമ്പ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ ശ്രീകണ്ഠപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചിരുന്നു . 
തുടർന്ന് ലിക്വിഡേറ്റർ 30 - 3 - 2009 - ന് ചാർജ്ജടുക്കുകയും സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും 
ചെയ്തിരുന്നു . 

- സൂചന ( 2) വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ പൂർത്തിയായതായും സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്ത്ഉത്തരവാകണമെന്നും ലിക്വിഡേററർ അപേക്ഷിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ 
എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നില നിൽപ്പില്ല . 
സമാപ്തീകരണം പൂർത്തിയായിട്ടുണ്ട്. 

-- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 1316 ആയി രജിസറ്റർ ചെയ്ത കണ്ണൂർ ജില്ലാ കാർഷിക വിളതെ ഉൽപ്പാദക വിതരണ 
സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘം ലിക്വിഡേററർ കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കും വിധം 3 വർഷക്കാലം സംഘത്തിന്റെ 
രേഖകളും റിക്കാർഡുകളും സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


Copy of the Proceedings of the Liquidator, Kannur District Agricultural Seedlings Production and 

| Distribution Co - operative Society Ltd . No. C 1316 


No . 1049 /2009 / S . K . 

31st December 2009 . 
Ref: ( 1 ) Proceedings No. 1718/ 2009/ AEL dated 9- 3 -2009 of the Joint Registrar ( General), Kannur. 

(2 ) Proceedings No. 1718/2009/ AEL dated 30 -12 -2009 of the Joint Registrar (General ), Kannur. 
As per proceedings cited the affairs of the Kannur District Agricultural Seedlings Production and Distribution 
Co- operative Society Ltd . No. C . 1316 has been ordered to be wound up and the Unit Inspector, Sreekandapuram has 
been appointed as the Liquidator. The Liquidator assumed charge of the society on 30 - 3-2009. The Balance Sheet of the 
Society on the date of taking charge of the Liquidator was as follows : 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


160 


Liabilities 


Assets 


Paid up Share Capital 
Esst. & Contigencies 
Adj. heads due to reserve 
Depreciation 


Amount 

Rs. 
15100 .00 
1200 .00 
2193 . 00 
4350 .00 


Cash in hand 
Cash at bank 
Share in other Institutions 
Furniture 
Adj. heads due to 
Net loss 


Amount 

Rs. 

33 . 35 
15288 .00 

200 .00 
4350 .00 
2193.00 
778 .65 


Total 


22843 . 00 


Total 


22843 . 00 


Statutory notice inviting claims against the society was published on 2 -4 -2009 and no claim was received to the 
liquidator so far. 


The liquidator has collected all the realisable assets and made payments of the dischargeable liabilities. The receipt 
and payment pertaining to the Liquidator is as follows : 


Particulars 


Payments 


Receipts 

Rs. 


Rs. 


33. 35 
15755.00 

200 .00 
267.00 


467 .00 
15100 . 00 


2363 .00 

788 .00 
1200 .00 


Cash in hand 
SB Account in KDC Skpm 
Share 
Interest 
Liquidation charge 
Common liquidation fund 
Affiliation fee 
Adjust heads due to 
Donation to Circle Co -operative Union 
Net loss 
Assets written off 
Liabilities forfeited 
Furniture 
Adjust heads due to reserve 
Depreciation 


2193 .00 


11404 . 00 


778 .65 


7355 .00 


21643 . 00 
4350 .00 


2193.00 
4350 . 00 
45220 . 00 


Total 


45220 .00 


The Final General body meeting of the members of the society was convened on 28 -10 -2009 at the conference 
hall of the Taliparamba Circle Co -operative Union . But no body was presented for the general body meeting. The address 
and whereabouts of the members are unknown and no claim received so far. 

In the above circumstances the liquidator requested to Joint Registrar (General) of Co-operative Societies, Kannur 
for permission to write off the unrealizable assets and forfeit the undischargeable liabilities and also to donate the surplus 
fund due to forfeiture of liabilities to the Circle Co -operative Union , Taliparampa. Permission was obtained from Joint 
Registrar (General) for donating the surplus fund Rs. 11,404 to the Taliparamba Circle Co - operative Union and also 
permitted to forfeit the following liabilities and write off the assets . 


Rs. 


Assets written of 


Rs. 


Liabilities forfeited 
Share Capital 
Adj. heads due to reserve 
Depreciation 


15100 .00 
2193.00 
4350 .00 


Cash in hand 
Furniture 
Adj. heads due to 
Net Loss 


33 . 35 
4350 .00 
2193.00 

778 .65 
7355. 00 


Total 


21643. 00 


Total 


1st JUNE 2010] 


CO -OPERATIVE DEPARTMENT 


161 


The liquidation charges have been remitted as per rules. The liquidation accounts have been audited by the AEL 
Auditor, Office of the Joint Registrar of Co - operative Societies ( General ), Kannur. Under these circumstances, the 
following order is issued . 


ORDER 


The affairs of the Kannur District Agricultural Seedlings Production & Distribution Co - operative Society Ltd . 
No. C 1316 hereby finally wound up under section 73 ( 3) of the Kerala Co-operative Societies Act 21 of 1969 and the 
Registration of the Society is recommended for the cancellation under section 74 of the said Act . 


നമ്പർ 2106 / 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2010 ഫെബ്രുവരി 10. 


സൂചന: - (1) ഈ ആഫീസിലെ 31- 3 - 2009 - ലെ 2106/ 09 / എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 

- (2) സംഘം ലിക്വിഡേറ്ററുടെ 1179/ 09/എസ്. കെ . നമ്പരായുള്ള 31-12 - 2009- ലെ നടപടിക്രമം. 
ക്ളിപ്തം നമ്പർ സി . 1317 ആയി രജിസ്റ്റർ ചെയ്ത ശ്രീകണ്ഠാപുരം കൊപ് ആന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് 
സഹകരണ സംഘം പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1) ( ബി ) പ്രകാരം സമാപീ 
കരണത്തിന് സൂചന (1) വഴി ഉത്തരവിടുകയും തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ ശ്രീകണ്ഠാപുരം 
യൂണിറ്റ് ഇൻ സ് പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്ത്തി രു ന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 20 - 5 - 2009 - ന് 
ചാർജ്ജടുക്കുകയും സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2 ) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 
73 പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേററർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സ്റ്റോറിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സ്റ്റോറിന്റെ പേരിൽ ആസ്തി ബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി . 1317 ആയി രജിസ്റ്റർ ചെയ്ത ശ്രീകണ്ഠാപുരം കൊപ്ര ആന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് 
സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സ്റ്റോറിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം വകുപ്പ് 70 അനുശാസിക്കുംവിധം 3 വർഷ 
ക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്കു വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 
Copy of the Proceedings of the Liquidator, Sreekandapuram Copra & Agricultural Marketing Co-operative 

Society Ltd . No. C 1317 


No . 1179 /2009 /s . K . 

31st December 2009. 
Ref: - ( 1) Proceedings No. 2106 /2009/AEL dated 31 -3 - 2009 of the Joint Registrar (General), Kannur. 

(2 ) Proceedings No. 2106 /2009 /AEL dated 30 - 12- 2009 of the Joint Registrar (General), Kannur. 
As per proceedings cited the above affairs of the Sreekandapuram Copra & Agricultural Marketing Co -operative 
Society Ltd . No. C 1317 has been ordered to be wound up and the Unit Inspector, Sreekandapuram has been appointed 
as Liquidator. The Liquidator assumed charge of the society on 20 - 5 - 2009 . The Balance Sheet of the society on the date 
of taking charge as Liquidator was as follows: 


Liabilities 


Amount 


Assets 


Amount 


- Rs. 


- Rs. 


Share Capital 
Saving Deposit 
Depreciation 
Interest Payable 
Estt. & Cotingency 
Adj. heads due by 


7400 . 00 
1500. 00 
1976 . 65 
236 . 70 
800 .00 
683 . 00 


Cash at Bank 
Cash in Hand 
Share in other Institution 
Furniture 
Net Loss 


3649 . 00 

53 .05 
200. 00 
6430 .00 
2264. 30 


Total 


12596.35 


Total 


12596.35 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


162 


Statutory notice inviting claims, against the society was published on 24 -5- 2009 and no claim was received to the 
Liquidator so far. 


The Liquidator has collected all the realisable assets and made payment of the dischargeable liabilities. The receipt 
and payment pertaining to the Liquidator is as follows. 


Particulars 


Receipts 


Payments 


Rs. 


Rs. 


264 .00 


3913 . 00 

53.05 
200 . 00 

64. 00 
2264 .30 
11796 . 35 


Cash at Bank 
Cash in Hand 
Share in other Institutions 
Interest 
Net Loss 
Liabilities forfeited 
Liquidation charge 
Common liquidation Fund 
Affiliation fee 
Stationery 
Donation to Circle Co -operative Union 
Furniture 
Share Capital 
Saving Deposit 
Depreciation 
Interest payable 
Adj. heads due by 
Assets written off 

Total 


595 .00 
198 .00 
800 . 00 

26 . 05 
2347. 00 


6430 . 00 


7400 .00 
1500. 00 
1976 .65 
236 .70 
683. 00 
8694 . 30 
24720 . 70 


24720 . 70 


The final general body meeting of the members of the society was convened on 28 - 10 -2009 at the conference hall 
of the Taliparamba Circle Co-operative Union . But nobody was presented for the general body meeting. The address and 
whereabout of the members are unknown and no claim received so far. 

In the above circumstances the liquidator requested to Joint Registrar (General) of Co - operative Society , Kannur 
for permission to write off the unrealizable assets and forfeit the undischargeable liabilities and also to donate the surplus 
fund due to forfeiture of liabilities to the Circle Co -operative Union , Taliparampa . And also permitted to forfeit the 
following liabilities and write off the assets. 


Rs. 


Assets written of 


Rs. 


7400 .00 


Furniture 


6430 .00 


1500 .00 


Net Loss 


2264 .30 


Liabilities forfeited 
Share Capital 
Savings Deposit 
Depreciation 
Interest payable 
Adjusting heads due by 

Total 


1976 .60 
236 .70 
683 .00 
11796 . 35 


Total 


8694 .30 


The liquidation charges have been remitted as per rules. The liquidation accounts have been audited by the AEL 
Auditor, Office of the Joint Registrar (General), Kannur . Under the circumstances, following order is issued . 


ORDER 


The affairs of the Sreekandapuram Copra & Agricultural Marketing Co -operative Society Ltd . No. C 789 are 
hereby finally wound up under section 73 (3 ) of the Kerala Co -operative Societies Act 21 of 1969 and the Registration 
of the Society is recommended for cancellation under section 74 of the said Act. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


163 


നമ്പർ 1675/ 08 / എ . ഇ .എൽ. കെ . ഡിസ്. 


2010 ഫെബ്രുവരി 22 . 


- സൂചന: - (1) ഈ ആഫീസിലെ 30 -1 -2010 - ലെ 1675/ 09/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 


- (2) സംഘം ലിക്വിഡേറ്ററുടെ 1258/ 09/ എ . കെ . നമ്പരായുള്ള 30 - 1- 2010- ലെ നടപടിക്രമം. 


ക്ളിപ്തം നമ്പർ സി 717 ആയി രജിസ്റ്റർ ചെയ്ത ആലക്കോട് എൻ. എസ്. എസ്. യു . പി.സ്കൂൾ ഗ്രൂപ്പ് സഹകരണ 
സംഘം പ്രവർത്തന രഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71(1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന 
(1) വഴി ഉത്തരവിടുകയും തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ ആലക്കോട് യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേ റ്റ റായി നിയമിക്കുകയും ചെയ്തി രു ന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 25 - 7 - 2008 - ന് ചാർജ്ജടുക്കുകയും 
സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 


മേൽ സൂചന (2 ) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പകാരം പൂർത്തി യാ യതായും കേരള സഹ ക രണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘ ത്തിന്റെ രജി സ് ട്രേ ഷൻ റദ്ദ് 
ചെയ്യണമെന്ന് ഉത്തരവാകണമെന്നും ലിക്വിഡേററർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സ്റ്റോറിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സ്റ്റോറിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം ചട്ടം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 717 ആയി രജിസ്റ്റർ ചെയ്ത ആലക്കോട് എൻ. എസ്. എസ്. യു . പി . സ്കൂൾ ഗ്രൂപ്പ് 
സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


- സ്റ്റോറിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷക്കാലം 
സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ നശിപ്പിക്കാ 
വുന്നതുമാണ്. 


Copy of the Proceedings of the Liquidator, Alakode NSS U .P. School Group Co - operative Society 

Ltd . No. C 717 


No. 1052 / 2008. 


30th January 2010 . 


Ref: — Proceedings No . 1675/2008 / AEL dated 9 -4 -2008 of the Joint Registrar (General), Kannur. 

As per the proceedings 1st cited the affairs of the Alakode NSS U . P. School Group Co - operative Society 
Ltd. No. C 717 have been ordered to be wound up and the Unit Inspector, Alakode has been appointed as Liquidator. 
The Liquidator took charge of the assets and records of the society on 25 - 7 - 2008. The opening Balance Sheet of the 
society as on the date of taking charge of the Liquidator was as follows: 


Liabilities 


Assets 


Amount 


Amount 
| Rs. 


- Rs. 


Bank deposti 


492. 60 


| 2836 . 00 

710 , 78 


Damage stock 
Adj. Heads due to 


551 . 94 
18624 . 11 


Share Capital " A class - 395 .00 

- "B class - 2441.00 
Reserve fund 
Res . for Adjust Heads due to 
Education Fund 
Audit fees 
Affiliation fees 
Adj. heads due by 
Undistributed Profit 


16388 .51 

36.63 
507. 76 
90 . 00 


7307 . 89 
3991 . 49 


Net Loss 


122 00 . 41 


Total 


31869 . 06 


Total 


31869 .06 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


164 


Statutory notice inviting claim . No such claims with the liquidator has collected all the realizable assets and made 
payments of the dischargeable liabilities. The receipts and payments pertaining to the liquidation are as follows: 


Particulars 


Receipts 

Rs. 


Payments 

Rs. 


1034 . 30 
1526 . 90 


1034 . 30 
229 .00 

76 .00 
507. 76 
36 .63 
90 .00 

10 .71 
31376 .46 


Interest on deposits 
SB account, Alakode SCB 
Liquidation charges 
Common liquidation fund 
Audit fees 
Education fees 
Affiliation fee 
Miscellaneous charges 
Assets Written off 
Damaged stock 
Adj. heads due to 
Net Loss 
Liabilities forfeited 
Share Capital 
Reserve Fund 
Reserve for Adj. heads due to 
Adj. heads due by 
Undistributed Profit 
Donation to Circle Co -operative Union 


551. 94 
18624 . 11 
12200.41 
31234 . 67 


2836 .00 

710 .78 
16388.51 
7307 . 89 
3991 .49 
576 . 80 


Total 


65172. 33 


65172 . 33 


Opening and closing Balance 


Nil 


Nil 


Grand Total 


65172 . 33 


65172 . 33 


The final general body meeting of the members of the society was convened on 27 - 1- 2010 at the conference hall 
of the Taliparamba Circle Co -operative Union . But no body was presented for the general body meeting . 

The liquidator requested the Joint Registrar of Co - operative Societies (General), Kannur for the permission to 
write off the unrealizable assets and forfeit the undischargeable liabilities and also to donate the surplus fund to the 
forfeiture of liabilities to the Circle Co -operative Union , Taliparamba . Permission was obtained from the Joint Registrar 
(General), Kannur for donating the surplus of 576 .80 to the Circle Co -operative Union , Taliparamba and also forfeit the 
following liabilities and write off the assets shown below vide letter No. 1675 /08 / AEL dated 29 - 1 -2010 of the Joint 
Registrar (General), Kannur. 


Rs. 


Assets written of 


Rs. 


Liabilities forfeited 
Share Capital 


2836 .00 


Damaged stock 


551 . 94 


Reserve fund 


710 .78 


Adj. heads due to 


18624 . 11 


16388 . 51 


Net loss 


12200 .41 


Adj. heads due 
Adj. heads due by 
Undistributed Profit 


7307 .89 


3991 . 49 


Total 


31234 .67 


Total 


31234 .67 


1st JUNE 2010] 


CO -OPERATIVE DEPARTMENT 


165 


The liquidation charges have been remitted as per rules. The liquidation accounts have been audited by the AEL 
Auditor, Office of the Joint Registrar of Co -operative Societies (General), Kannur. Under the above circumstances, the 
following order is issued . 


ORDER 


The affairs of the Alakode NSS U . P. School Group Co -operative Society Ltd. No . C 717 is hereby finally wound 
up under Section 73 of the Kerala Co - operative Societies Act 21 of 1969 and the Registration of the society is 
recommended for cancellation under Section 74 of the said Act. 


( 7 ) 


നമ്പർ 1484/ 2009/ എ . ഇ .എൽ. കെ . ഡിസ്. 


2010 ഫെബ്രുവരി 27 . 


സൂചന: - 1. 


ഈ ആഫീസിലെ 1484 / 09 / എ . ഇ .എൽ. നമ്പരായുള്ള 5 - 3 - 2009 - ലെ നടപടിക്രമം 


2 


സംഘം ലിക്വിഡേറ്ററുടെ 907/ 09 /എസ്. കെ . നമ്പരായുള്ള 31- 12 - 2009 - ലെ നടപടിക്രമം. 


- ക്ളിപ്തം നമ്പർ സി 789 ആയി രജിസ്റ്റർ ചെയ്ത ചെമ്പേരി നിർമ്മല എൽ. പി . സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘം 
പ്രവർത്തനരഹിതമായതിനാൽ കേരള സഹകരണനിയമം വകുപ്പ് 71(1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിന് സൂചന (1) വഴി 
ഉത്തരവിടുകയും തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ ശ്രീകണ്ഠാപുരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേ റ്റ റായി നിയമിച്ചിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 25 - 3 - 2009 - ന് ചാർജ്ജടുക്കുകയും സം ഘത്തിന്റെ 
സമാപ്തീകരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു . 


മേൽ സൂചന (2 ) നടപടിക്രമം വഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ് 
ഉത്തരവാകണമെന്നും ലിക്വിഡേററർ അപേക്ഷിച്ചിട്ടുണ്ട്. 


സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ . എൽ. ആഡിറ്റർ പരിശോധിച്ചി 
ട്ടുണ്ട്. സംഘത്തിന്റെ പേരിൽ ആസ്തിബാദ്ധ്യതകൾ യാതൊന്നും നിലനിൽപ്പില്ല . 

- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 789 ആയി രജിസ്റ്റർ ചെയ്ത ചെമ്പേരി നിർമ്മല എൽ. പി . സ്കൂൾ ഗ്രൂപ്പ് സഹകരണ 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം വകുപ്പ് 74 അനുശാസിക്കും വിധം 
3 വർഷക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ടി കാലാവധിക്കു ശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി 
ആയവ നശിപ്പിക്കാവുന്നതാണ്. 


Copy of the Proceedings of the Liquidator, Chemperi Nirmala L . P . School Group Co-operative 

Society Ltd . No . C 789 


No. 907/ 2009/ SK . 


31st December 2009 . 


Ref: - 1 . Proceedings No . 1484/2009 /AEL dated 9 - 3- 2009 of the Joint Registrar ( General ), Kannur. 

2 . Proceedings No. 1484/2009 / AEL dated 30- 12- 2009 of the Joint Registrar ( General ), Kannur. 
As per proceedings cited the above affairs of the Chemperi Nirmala L . P. School Group Co- operative 
Society Ltd . No. C 789 has been ordered to be wound up and the Unit Inspector, Sreekandapuram has been appointed as 
Liquidator. The Liquidator assumed charge of the society on 25 - 3 -2009. The Balance Sheet of the society on the date of 
taking charge as Liquidator was as follows : 


Liabilities 


Assets 


Amount 


Amount 
- Rs. 


- Rs. 


230 . 00 


Share Capital 
Reserve Fund to be invested 

Adj. heads due to Reserve 
Trade Stock deficit Reserve 


1237. 98 
1665 . 76 


Cash at Bank 
Trade stock deficit 

Dead stock 
Adjusting heads due to 


2273. 67 
1167 . 05 
311 . 70 
6665 . 76 


1167 . 05 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


166 


Furniture 
Net Loss 


2288 .00 
5199 .58 


Dead Stock deficit Reserve 
Education Fund 
Esst . & Contigency 
Adj. heads due by 
Undistributed Profit of the 
previous year 


311.70 

0 .78 
734 .70 
1926 . 35 


5631 .44 


Total 


17905 . 76 


Total 


17905 .76 


Statutory notice inviting claims against the society was published on 25 -5 -2009 and no claim was received to the 
liquidator so far. 


The liquidator has collected all the realisable assets and made payment of the dischargeable liabilities. The receipt 
and payment pertaining to the Liquidator is as follows : 


Particulars 


Receipts 


Payments 


Rs. 


Rs. 


505 . 00 


3076 .67 

505 .00 
1783 .00 
1167 .05 

311. 70 
6412 .76 

45 . 00 
5199 .58 
16918. 06 


Cash at Bank 
Furniture sales 
Capital loss 
Trade stock deficit 
Dead stock 
Adjust heads due to 
Interest 
Net loss 
Liabilities forfeited 
Liquidation charge 
Common liquidation Fund 
Affiliation fee 
Audit fee 
Audit fee excess remitted 
Donation to Circle Co -operative Union 
Share Capital 
Reserve fund to be invested 
Adjust heads due to Reserve 
Trade stock deficit Reserve 
Dead stock deficit Reserve 
Adjust heads due by 
Undistributed profit of the previous year 
Education fund 
Assets written off 


424 .00 
141. 00 
440 .00 
294 .70 

0 .30 
1776 .67 

230 . 00 
1237 . 98 
6412 .76 
1167. 05 

311. 70 
1926 . 35 
5631. 44 

0 .78 
14874 . 09 


Total 


35418 . 82 


35418 . 82 


The final general body meeting of the members of the society was convened on 21 -11 -2009 at the conference hall 
of the Taliparamba Circle Co-operative Union . But nobody was presented for the general body meeting. The address and 
whereabout of the members are unknown and no claim received so far. 

In the above circumstances the liquidator requested to Joint Registrar (General) of Co -operative Societies, Kannur 
for permission to write off the unrealizable assets and forfeit the undischargeable liabilities and also to donate the surplus 
fund due to forfeiture of liabilities to the Circle Co -operative Union , Taliparamba . And also permitted to forfeit the 
following liabilities and write off the assets . 


1st JUNE 2010) 


CO -OPERATIVE DEPARTMENT 


167 


Liabilities forfeited 


Assets written of 


| RS . 


- Rs. 


230 . 00 


1237. 98 


Trade stock deficit 
Dead stock deficit 
Adjusting heads due to 
Capital Loss 
Net loss 


6412 .76 
1167 . 05 
- 311 .70 
1926 . 35 

0 . 78 


Share Capital 
Reserve fund to be invested 
Adjusting heads due to reserve 
Trade stock deficit -reserve 
Dead stock reserve 
Adjusting heads due by 
Education fund 
Undistributed Profit of the 
previous year 

Total 


1167 . 05 

311 . 70 
6412 . 76 
1783. 00 
5199 .58 


5631 . 44 


16918 . 06 


Total 


14874.09 


The liquidation charges have been remitted as per rules. The liquidation accounts have been audited by the AEL 
Auditor, Office of the Joint Registrar (General), Kannur. Under the above circumstances, the following order is issued . 


ORDER 


The affairs of the Chemperi Nirmala L.P. School Group Co -operative Society Ltd. No. C 789 are hereby finally 
wound up under Section 73 (3 ) of the Kerala Co-operative Societies Act 21 of 1969 and the Registration of the society 
is recommended for cancellation under Section 74 of the said Act. 


നമ്പർ 1578 | 2010 | എ . ഇ . എൽ. 


2010 മാർച്ച് 5. 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തളിപ്പറമ്പിന്റെ 3 - 3 -2010 - ലെ 82 / 2010 / എ നമ്പർ കത്തും പരിശോധനാ 

റിപ്പോർട്ടും. 


ക്ളിപ്തം നമ്പർ സി 1055 കരിവെള്ളൂർ ഉപഭോക്തൃ സഹകരണ ക്യാന്റീൻ സംഘത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് 
കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തളിപ്പറമ്പ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ എ ആന്റ് ഇ ഇൻസ്പെക്ടർ 1- നെ നിയമിച്ചുകൊണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), 
തളിപ്പറമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു . 


- സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), തളിപ്പറമ്പ് പ്രസ്തുത പരിശോധനാ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 


- റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും 20- 11 - 1988- ൽ രജിസ്റ്റർ ചെയ്യുകയും 27 - 11- 1988 - ൽ പ്രവർത്തനം ആരംഭിക്കുകയും 
ചെയ്ത സംഘത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയില്ലെന്നും സംഘം വർഷങ്ങളായി നിയമാവലി അനുവദിച്ചുള്ള 
യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘം റിക്കാർഡുകൾ ലഭ്യമല്ലെന്നും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പി 
ക്കാൻ അംഗങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നും 
ബോധ്യം വന്നിരിക്കുന്നു. മേൽ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 1055 കരിവെള്ളൂർ ഉപഭോക്ത സഹകരണ ക്യാന്റീൻ സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) 
കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘത്തിലെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 

ലിക്വി ഡേറ്റർ സംഘ ത്തിന്റെ ചാർജ് ഏറ്റെടു ക്കേ ണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


168 


( 9 ) 


നമ്പർ 318 / 09 / എ . ഇ .എൽ./ കെ . ഡിസ്. 


2010 മാർച്ച് 16 . 


സൂചന: - ( 1) ഈ ആഫീസിലെ 20 - 1- 2010 - ലെ 318 / 09 / എ . ഇ . എൽ. നമ്പർ ഉത്തരവ്. 


( 2 ) സംഘം ലിക്വിഡേറ്ററുടെ 521/ 09 / പി .ആർ. നമ്പരായുള്ള 27 - 2 - 2010 - ലെ നടപടിക്രമം. 


ക്ളിപ്തം നമ്പർ സി 1279 ആയി രജിസ്റ്റർ ചെയ്ത പാടിയോട്ടു ചാൽ വനിതാ സഹകരണ സംഘം പ്രവർത്ത ന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1) ( ബി ) പ്രകാരം സമാപ്തീകരണത്തിനു സൂചന (1) വഴി 
ഉത്തരവിടുകയും തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന് ലിക്വിഡേറ്റർ 3 - 3 - 2009 - ന് ചാർജ്ജടുക്കുകയും സമാപ്തീകരണ 
നടപടികൾ ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാരമുപയോഗിച്ച് നമ്പർ സി 1279 ആയി രജിസ്ട്രർ ചെയ്ത പാടിയോട്ടുചാൽ വനിതാ സഹകരണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷ 
ക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതുമാണ്. 


Copy of the Proceedings of the Liquidator, No. C . 1279 Padiyotuchal Vanitha Sahakarana Sangam 


No. 521 / 09 / P . R . 


27th February 2010. 


Ref: - (1) Proceedings No . 318/09/ AEL dated 28- 1-2009 of the Joint Registrar (General), Kannur . 

(2 ) Proceedings No. 318 /09/AEL dated 25 -2 - 2010 of the Joint Registrar (General), Kannur. 
As per the reference (1 ) cited above, the affairs of the Padiyotuchal Vanitha Sahakarana Sangam No. C . 1279 , 
have been ordered to be wind up and the Unit Inspector, Peringome has been appointed as the Liquidator. The 
Liquidator has taken charge with available assets and records of the society on 3 -3 -2009. The opening Balance Sheet of 
the Society as on the date of taking charge of the Liquidator was as follows : 
Liabilities Amount 

Assets 

Amount 

Rs. 


- Rs. 


Share suspense 


1 , 1 00 


| 1 00 


Share with KDCB 
Deposit with KDCB 


1 ,000 


Total 


1 ,100 


Total 


1 ,100 


Statutory notice inviting claim , against the society was duly published and no claims was received to the Liquidator. 

The Liquidator has collected all the realizable assets and made payments of the dischargeable liabilities . The 
R & D statement of the liquidator is as follows : 
Receipts Amount Disbursement 

Amount 


Rs. 


Rs. 


1 00 
1000 


S /L Liquidator 
Share Suspense 
Interest Received 
Cash withdrawn 


100 
1 ,000 

307 
300 


Deposit KDCB 
Deposit KDCB 
Deposit KDCB 
Common Liquidation Fund 


3 07 


211 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


169 


Liquidation charges 


70 


Share KDCB 
SB A /c KDCB Taliparamba 


1 00 
1, 107 


19 


Stationary 
Deposit with KDCB 
Donation to Common 


1 00 


1 , 107 


Liquidation fund 


Total 


2 , 914 


Total 


2 , 914 


The final general body meeting of the members was convened on 22 -2 -2010 at the conference hall of the Circle 
Co - operative Union , Taliparamba . But nobody was present for the general body meeting . Society not started its 
functioning and share capital collected is kept in the name of Chief Promoter in SB A /c. Permission was obtained from 
the Joint Registrar (General) Kannur for transfering surplus amount Rs. 1 ,107 to the common liquidation fund of 
Assistant Registrar (General) Taliparamba. The liquidation charges have been remitted as per rule . The Liquidation 
accounts have been audited by the AEL Auditor of the Joint Registrar s Office , Kannur. Under the above circumstances 
the following order issued . 


ORDER 


The affairs of No . C . 1279 Padiyotuchal Vanitha Sahakarana Sangam is finally wound up under Section 73 of the 
Kerala Co -operative Societies Act 21 of 1969 and the Registration of the society is recommended for cancellation 
under Section 74 of the said Act. 


( 10 ) 


നമ്പർ 1535 / 2010 / എ . ഇ . എൽ. 


2010 മാർച്ച് 16 . 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) തളിപ്പറമ്പിന്റെ 82 /2010 / എ ആയുള്ള 27 - 2- 2010 - ലെ കത്തും 66 -ാം 

വകുപ്പ് പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടും 


ക്ളിപ്തം നമ്പർ സി - 697 ആയി രജിസ്റ്റർ ചെയ്ത മയ്യിൽ സെൻട്രൽ സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തളിപ്പറമ്പ് അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ടി ആഫീസിലെ എ ആന്റ് ഇൻസ്പെക്ടർ നമ്പർ 2 - നെ നിയമിച്ച് ഉത്തരവായിരുന്നു . 


അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തളിപ്പറമ്പ പസ്ത 
സമർപ്പിച്ചിട്ടുണ്ട്. 


- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽനിന്നും സംഘം 25- 3- 1976- ൽ രജിസ്റ്റർ ചെയ്യുകയും 28- 4- 1976 - ന് പ്രവർത്തനം ആരംഭിക്കു 
കയും ചെയ്ത സംഘത്തിൽ 1- 12 - 1999 -നുശേഷം സംഘം നിയമാവലിയിൽ അനുശാസിക്കുന്നതരത്തിലുള്ള യാതൊരു പ്രവർത്ത 
നവും നടത്തിയിട്ടില്ലെന്നും സംഘത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയില്ലെന്നും സംഘത്തിന്റെ പ്രവർത്തനം പുനഃരുജ്ജീ 
വിപ്പിക്കുന്ന തിന് യാതൊരുവിധ സാധ്യതയുമില്ലെന്ന് ബോദ്ധ്യം കൈവന്ന സാഹചര്യത്തിൽ താഴെപറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 697 ആയി രജിസ്റ്റർ ചെയ്ത് മയ്യിൽ സെൻട്രൽ സ്കൂൾ ഗ്രൂപ്പ് സഹകരണ സംഘത്തിന്റെ 
പ്രവർത്തനം കേരള സഹകരണ നിയമം വകുപ്പ് 71 ( 1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് 
രജി സ് ട്രാർ ( ജനറൽ) തളിപ്പറമ്പ കാര്യാ ല യ ത്തിലെ മുല്ല ക്കൊടി യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വി ഡേ റ്റ റാ യി 
നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


170 


( 11) 


നമ്പർ 18 8 8 / 2 0 10 / എ . ഇ . എൽ. 


2010 മാർച്ച് 16 . 


സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തളിപ്പറമ്പിന്റെ 532/2010 / എ ആയുള്ള 10 - 3-2010 - ലെ കത്തും 66 -ാം 

- വകുപ്പ് പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടും 


- ക്ളിപ്തം നമ്പർ സി - 1290 ആയി രജിസ്റ്റർ ചെയ്ത കണ്ടങ്കാളി സഹകരണ കൺസ്യൂമർ സ്റ്റോറിന്റെ പ്രവർത്തനം കേരള 
സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തളിപ്പറമ്പ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ടി ആഫീസിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുത്തരവായിരുന്നു . 


സൂചനവഴി അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) തളിപ്പറമ്പ പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 


- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം 5 - 9 - 1992 - ൽ രജിസ്റ്റർ ചെയ്യുകയും 7 - 9 - 1992 - ന് പ്രവർത്തനം ആരംഭിക്കു 
കയും ചെയ്ത സംഘത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയില്ലെന്നും സ്റ്റോർ വർഷങ്ങളായി ബൈലോവിൽ അനു 
ശാസിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക നു സ ത മായ ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നും സംഘത്തിന്റെ റിക്കാർഡുകൾ 
ഒന്നുംതന്നെ ലഭ്യമല്ലെന്നും സ്റ്റോറിന്റെ പ്രവർത്തനം പുനഃരുജ്ജീവിപ്പിക്കുന്നതിന് യാതൊരുവിധ സാധ്യതയുമില്ലെന്ന് ബോദ്ധ്യം 
കൈവന്ന സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊള്ളുന്നു . 


- ഉത്തരവ് 


ക്ളിപ്തം നമ്പർ സി 1290 ആയി രജിസ്റ്റർ ചെയ്ത കണ്ടങ്കാളി സഹകരണ കൺസ്യൂമർ സ്റ്റോറിന്റെ പ്രവർത്തനം കേരള 
സഹ ക രണ നിയമം വകുപ്പ് 71 (1 ) പ്രകാരം സമാ പ് തീ ക രിച്ചു കൊണ്ടും വകുപ്പ് 72 പ്രകാരം അ സി സ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) തളിപ്പറമ്പ് കാര്യാലയത്തിലെ പയ്യന്നൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും 
ഇതിനാൽ ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ടി വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് 
ചെയ്യേണ്ടതുമാണ്. 


( 12 ) 


നമ്പർ 319 / 09 / എ . ഇ . എൽ. / കെ . ഡിസ്. 


2010 മാർച്ച് 16 . 


സൂചന: - (1) ഈ ആഫീസിലെ 28- 1- 2009- ലെ 319/ 2009/ എ . ഇ .എൽ. നമ്പർ ഉത്തരവ്. 


(2 ) സംഘം ലിക്വിഡേറ്ററുടെ 522 / 09 / പി . ആർ. നമ്പറായുള്ള 27 - 2 - 2010 - ലെ നടപടിക്രമം. 


ക് ളിപ് തം നമ്പർ സി 12 63 ആയി രജി സ്റ്റർ ചെയ്ത മാത മം ഗലം വനിതാ സഹകരണ സംഘം പ്രവർത്ത ന 
രഹിതമായതിനാൽ കേരള സഹകരണ നിയമം വകുപ്പ് 71(1)( ബി ) പ്രകാരം സമാപ്തീകരണത്തിനു സൂചന (1) വഴി ഉത്തര 
വിടുകയും തളിപ്പറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) കാര്യാലയത്തിലെ പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി 
നിയമിക്കുകയും ചെയ്തിരുന്നു . തുടർന്ന്, ലിക്വിഡേറ്റർ 3- 3- 2009- ന് ചാർജ്ജടുക്കുകയും സമാ ഫീകരണ നടപടികൾ 
ആരംഭിക്കുകയും ചെയ്തു . 

- മേൽ സൂചന ( 2 ) നടപടിക്രമംവഴി സംഘത്തിന്റെ സമാപ്തീകരണ നടപടികൾ കേരള സഹകരണ നിയമം വകുപ്പ് 73 
പ്രകാരം പൂർത്തിയായതായും കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന് 
ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുണ്ട്. 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ ഈ ആഫീസിലെ എ . ഇ .എൽ. ആഡിറ്റർ പരിശോധിച്ചിട്ടുണ്ട്. 
സംഘത്തിൽ നിലവിൽ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 


- മേൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ കേരള സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം എന്നിൽ നിക്ഷിപ്ത മായ 
അധികാ ര മ പ യോ ഗിച്ച് നമ്പർ സി 1263 ആയി രജിസ്റ്റർ ചെയ്ത് മാത മം ഗലം വനിതാ സഹകരണ സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 


സംഘത്തിന്റെ സകല രേഖകളും റിക്കാർഡുകളും കേരള സഹകരണ നിയമം ചട്ടം 70 അനുശാസിക്കുംവിധം 3 വർഷ 
ക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ടി കാലാവധിക്കുശേഷം ഈ ആഫീസിന്റെ അനുമതിക്ക് വിധേയമായി ആയവ 
നശിപ്പിക്കാവുന്നതാണ്. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


171 


Copy of the Proceedings of the Liquidator, No. C . 1263 Mathamangalam Vanitha Sahakarana Sangam 


No. 522/09/ P . R . 


27th February 2010 . 


Ref: - 1. Proceedings No. 319 /09/AEL dated 28 -1 - 2009 of the Joint Registrar (General), Kannur. 


2 . Proceedings No. 319/ 09 /AEL dated 25 - 2 - 2010 of the Joint Registrar (General), Kannur. 
As per reference ( 1) cited above, the affairs of the Mathamangalam Vanitha Sahakarana Sangam No. C . 1263, have 
been ordered to be wind up and the Unit Inspector, Peringome has been appointed as the Liquidator. The Liquidator has 
taken charge with available assets and records of the society on 3 - 3 - 2009 . The Balance Sheet of the society as on the 
date of taking charge of the Liquidator was as follows: 


Liabilities 


Amount 


Assets 


Amount 

Rs. 


Rs. 


Share suspense 


1 , 100 


100 


Share with KDCB 
Deposit with KDCB 

in the name of Chief 
Promoter 


1, 000 


Total 


1 ,100 


Total 


1, 100 


Statutory notice inviting claim , against the society was duly published and no claim was received to the Liquidator. 

The Liquidator has collected all the realizable assets and made payments of the dischargeable liabilities . The receipts 
and disbursement statement of the liquidator is as follows: 


Receipts 


Amount 


Disbursement 


Rs. 


1,000 
100 


Share Suspense 
Share KDCB 
Cash withdrawn 
Share KDCB , Payyanur 


Amount 

Rs. 
1, 000 
100 
165 


220 


Deposit KDCB 
Deposit KDCB 
Liquidation charges 
Common Liquidation Fund 
Donation to Common 

Liquidation fund 


880 


55 


880 


Total 


2 , 200 


Total 


2 , 200 


The final general body meeting of the members was convened on 18 -2 -2010 at the conference hall of the Circle 
Co -operative Union , Taliparamba. But nobody was present for the general body meeting . The society not started its 
functioning and share capital collected is kept in KDC Bank , Payyanur Branch in the name of Chief Promoter. 
Permission was obtained from the Joint Registrar (General), Kannur for transfering surplus fund Rs. 880 to the Common 
Liquidation Fund of Assistant Registrar (General), Taliparamba . The liquidation charges have been remitted as per rule . 
The Liquidation accounts have been audited by the AEL Auditor of the Joint Registrar s Office, Kannur. Under the above 
circumstances the following order is issued . 


ORDER 


The affairs of No. C . 1263 Mathamangalam Vanitha Sahakarana Sangam is finally wound up under Section 73 of 
the Kerala Co -operative Societies Act 21 of 1969 and the Registration of the society is recommended for cancellation 
under Section 74 of the said Act. 


Joint Registrar of Co -operative 
Societies (General ), Kannur. 


(Sd.) 
Joint Registrar (General). 


1st JUNE 2010) 


CO -OPERATIVE DEPARTMENT 


172 


കാസർഗോഡ് ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ നടപടിക്രമം 


നമ്പർ എ സ്. ടി . / 5545 / 2 0 09. 


2 0 10 ഫെബു വരി 23 . 


സൂചന: - (1) ഹോസ്ഥർഗ്ഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 5- 5 - 2009 - ലെ 53 / 2008 | എൻ. നമ്പർ കത്ത്. 


( 2 ) ഈ ഓഫീസിലെ 22 - 5 - 2009 - ലെ എസ്. ടി./ 1872 / 2009 നമ്പർ നോട്ടീസ്. 
( 3) ഹോസൂർഗ്ഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 17 - 7- 2009 - ലെ 1449 / 2009 /എൻ. നമ്പർ കത്ത്. 
(4 ) ഈ ഓഫീസിലെ 6- 8-2009 - ലെ എസ്. ടി ./1872 /2009/എൽ. ഡിസ്. നമ്പർ കത്ത്. 
( 5 ) ഹോസ്ദുർഗ്ഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ 5 - 12 - 2009 - ലെ 53/ 2009/എൻ. നമ്പർ കത്ത്. 
( 6) ഈ ഓഫീസിലെ 22-12- 2009- ലെ എസ്. ടി. 5545/2009 നമ്പർ നോട്ടീസ്. 


27 -3 - 2007 - ന് രജിസ്റ്റർ ചെയ്ത ഹോസ്ഥർഗ്ഗ് താലൂക്ക് ഫുഡ്ആന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം 
ക്ളിപ്തം നമ്പർ എസ്. 392 - ന്റെ പാമോട്ടിംഗ് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കുകയും ആദ്യസെറ്റ് ഭരണസമിതിയെ 
നാമനിർദ്ദേശം ചെയ്യുന്നതിനോ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ, 
നീലേശ്വരം യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘത്തിന്റെ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചിരുന്നു . മുൻ ചീഫ് 
പാമോട്ടർ അടക്കമുള്ള മുൻ കമ്മിറ്റി അംഗങ്ങൾ സംഘം പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ താൽപര്യവും കാണിക്കാത്തതി 
നാൽ നിശ്ചിത കാലാവധിക്കകം തെരഞ്ഞെടുപ്പ് നടത്തി അധികാരം കൈമാറാൻ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർക്ക് സാധിച്ചി 
ട്ടില്ലെന്നും, ആയതിനാൽ സംഘം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാവുന്നതാണെന്ന് സൂചന ( 1) കത്ത് പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), ഹോസൂർഗ്ഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു . പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സഹകരണ നിയമം 71 ( 2 ) ( ബി ) വകുപ്പ് അനുസരിച്ച് സംഘം പ്രവർത്തനം സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ല കാരണവും 
ബോധിപ്പിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം ബോധിപ്പിക്കുവാൻ സംഘത്തിന്റെ ചീഫ് പാമോട്ടർ, കാസറഗോഡ്, ജില്ലാ സഹകരണ 
ബാങ്ക്, ഹോസ്ദുർഗ്ഗ് സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്ക് സൂചന (2 ) പ്രകാരം നോട്ടീസ് അയച്ചിരുന്നു . 


സംഘത്തിലെ മറ്റ് അംഗങ്ങൾ സംഘം പുനരുജ്ജീവിപ്പിക്കുന്നതിന് തയ്യാറാണെന്ന് കാണിച്ച് സൂചന (3 ) പ്രകാരം 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) , ഹോസ്ദുർഗ്ഗ്മുഖേന അപേക്ഷ സമർപ്പിച്ചി രു ന്നു . ആയ തു പ്രകാരം സംഘത്തിൽ 
തെരഞ്ഞെടുപ്പ് നടത്തി സംഘത്തിന്റെ അധികാരം കൈമാറുന്നതിന് സംഘം പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം 
നൽകുന്നതിന് സൂചന (4 ) പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു . എന്നാൽ 6 മാസത്തിലധികം 
കഴിഞ്ഞിട്ടും സംഘത്തിന്റെ ചീഫ് പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ളമുൻ ഭരണസമിതി അംഗങ്ങളോ സംഘത്തിലെ മറ്റ് അംഗങ്ങളോ 
സംഘം പുനരുജ്ജീവിപ്പിക്കാൻ തയ്യാറായിട്ടില്ലെന്നും രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കണമെന്ന 
വ്യവസ്ഥ പാലിക്കാത്തതിനാലും സംഘം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും സൂചന ( 5 ) 
കത്ത് പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ), ഹോസ്ഥർക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാന 
ത്തിൽ സൂചന ( 6) പ്രകാരം സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിക്കാതിരിക്കുവാൻ വല്ല കാരണവും ബോധിപ്പിക്കാനുണ്ട 
ങ്കിൽ രേഖാമൂലം സമർപ്പിക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു . എന്നാൽ, നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും 
ആരും തന്നെ യാതൊരു ആക്ഷേപമോ അഭിപ്രായമോ അറിയിച്ചിട്ടില്ല . ഈ സാഹചര്യത്തിൽ 1969 - ലെ കേരള സഹകരണ 
നിയമം 71 -ാം വകു പ്പ നു സ രിച്ച് എന്നിൽ നിക്ഷി പ് ത മാ യി രിക്കുന്ന അ ധി കാരപ്രകാരം താഴെ പറയുന്ന ഉത്ത ര വ് 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


ഹോസ്ഥർഗ്ഗ് താലൂക്ക് ഫുഡ് ആന്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ളിപ്തം നമ്പർ എസ്. 392, 
കേരള സഹകരണ നിയമം 71 (2) ( ബി) വകുപ്പ് പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . കേരള സഹകരണ 
നിയമം 72 (1) -ാം വകുപ്പ് പ്രകാരം ഹോസർഗ്ഗ് താലൂക്ക് ജനറൽ വിഭാഗം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
ഓഫീസിലെ നീലേശ്വരം യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചു കൊണ്ട് ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്റർ 72 ( 2 ) വകുപ്പ് പ്രകാരം സംഘ ത്തിന്റെ എല്ലാ റിക്കാർഡു ക ളു ടെയും ആസ്തികളു ടെയും ചാർജ്ജ് ഉടനെ 
ഏറ്റെടുക്കേണ്ടതും, സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 


സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കാസറഗോഡ്. 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


1st JUNE 2010] 


CO -OPERATIVE DEPARTMENT 


148 


കൊല്ലം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ നടപടിക്രമം 


നമ്പർ എ . ഇ . എൽ. 1385 / 2006. 


- 2010 ഫെബ്രുവരി 27. 


സൂചന : - (1) കൊല്ലം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ന്റെ 1- 3-2006 - ലെ സി. എസ്./7160 /02 -ാം നമ്പർ ഉത്തരവ്. 

( 2) ലിക്വിഡേറ്ററുടെ 24- 2- 2010- ലെ തീരുമാനം. 

( 3) കൊട്ടാരക്കര അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 24 - 2 -2010 - ലെ 349/ 06 -ാം നമ്പർ കത്ത്. 
ക്യൂ . 1135 -ാം നമ്പർ പൊരീക്കൽ കൺസ്യൂമർ സഹകരണ സംഘം ( ക്ലിപ്തം) സൂചന (1) പ്രകാരം, ലിക്വിഡേറ്റ് ചെയ്ത്, 
കൊട്ടാരക്കര അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ നെടുവത്തൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഉത്തരവായിട്ടുള്ളതാണ്. ടി സംഘം 10 - 10 - 1992 - ൽ രജിസ്റ്റർ ചെയ്തതെങ്കിലും പ്രഥമ പൊതുയോഗം കൂടുകയോ പ്രവർത്തനം 
ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലാത്തതുമാണ്. ലിക്വിഡേഷൻ നടപടിയുടെ ഭാഗമായി സംഘത്തിന്റെ ഷെയർ സസ്പെൻസായി 
കൊല്ലം ജില്ലാ സഹകരണ ബാങ്കിന്റെ പുത്തൂർ ശാഖയിൽ നിക്ഷേപിച്ചിരുന്ന 1,000 രൂപ 31- 12 - 2009 - ൽ ലിക്വിഡേറ്റർ പിൻവലിച്ച് 
ലിക്വിഡേഷൻ ചാർജ്ജും കോമൺ ലിക്വിഡേഷൻ ഫണ്ടും അടച്ചിട്ടുണ്ട്. സംഘത്തിന് ധനസഹായ ബാങ്കിലോ സർക്കാരിലോ 
അടയ്ക്കുവാൻ ബാദ്ധ്യതകളൊന്നുമില്ല . സംഘത്തിന്റെ റിക്കാർഡുകളൊന്നുംതന്നെ ലിക്വിഡേറ്റർക്ക് നാളിതുവരെ ലഭിച്ചിട്ടില്ല . 
സംഘം രജിസ്ട്രർ ചെയ്തതല്ലാതെ യാതൊരുവിധ പ്രവർത്തനവും നടത്തിയിട്ടില്ല . ലിക്വിഡേഷൻ കാലയളവിലെ വരവ്- ചെലവ് 
കണക്കുകൾ എ . ഇ . എൽ. ഇൻസ്പെക്ടർ പരിശോധിച്ചിട്ടുള്ളതും സംഘത്തിൽ ആസ്തി- ബാദ്ധ്യതകൾ ഒന്നുംതന്നെ 
നിലവിലില്ലാത്തതുമാണ്. ആയതിനാൽ, ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 74 
അനുസരിച്ച് റദ്ദ് ചെയ്യുന്നതിന് സൂചന (2) പ്രകാരം ലിക്വിഡേറ്റർ അപേക്ഷിച്ചിട്ടുള്ളതും സൂചന ( 3) പ്രകാരം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ആയത് ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ്. 


മേൽ സാഹചര്യത്തിൽ ഇനി പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


ക്യൂ . 1135 -ാം നമ്പർ പൊരിക്കൽ കൺസമർ സഹകരണ സംഘം ( ക്ലിപ്തം ) - ന്റെ രജിസ്ട്രേഷൻ, 1969 - ലെ കേരള 
സഹകരണ നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 
സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 

- ( ഒപ്പ്) 
( ജനറൽ) ആഫീസ്, കൊല്ലം. 

ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


ആലപ്പുഴ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ)- ടെ നടപടിക്രമം 


നമ്പർ എ . ഇ . എൽ. 3063 / 94 . 


2010 ഫെബ്രുവരി 27. 


സൂചന : - ( 1) ആലപ്പുഴ സഹ ക ര ണ സംഘം ജോയിന്റ് രജി സ് ടാർ ( ജ ന റൽ) -റുടെ 6 - 6 - 1994 - ല 

-- സി. ആർ. പി . (2 ) 2273 / 93 -ാം നമ്പർ ഉത്തരവ്. 
( 2) ലിക്വിഡേറ്ററുടെ 23 - 2 - 2010 - ലെ 548 /93 -ാം നമ്പർ ഉത്തരവ്. 

(3) ചെങ്ങന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 23- 2-2010 - ലെ 548/ 93 -ാം നമ്പർ കത്ത്. 
കല്ലിശ്ശേരി സർവ്വീസ് സഹകരണ സംഘം ക്ലിപ്തം) നമ്പർ 498 - ന്റെ പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ നിയമം 
വകുപ്പ് 73 (3) അനുസരിച്ച് അവസാനമായി സമാപ്തീകരിച്ചുകൊണ്ട് സൂചന (2) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്റർ ഉത്തരവ് 
പുറപ്പെടുവിക്കുകയും, ടി ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 74 അനുസരിച്ച് സംഘ 
ത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് സൂചന ( 3) പ്രകാരം ചെങ്ങന്നൂർ അസിസ്റ്റന്റ് 
രജി സ് ടാർ ( ജ നറൽ) ശിപാർശ ചെയ്യു കയും ചെയ്തി രിക്കു ന്നു . ഈ സാഹച ര്യ ത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കല്ലിശ്ശേരി സർവ്വീസ് സഹകരണ സംഘം ( ക്ലിപ്തം ) നമ്പർ 498 - ന്റെ രജിസ്ട്രേഷൻ 1969 - ലെ 21 -ാം നമ്പർ കേരള 
സഹകരണ നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സംഘത്തിന്റെ ലഭ്യമായ റിക്കാർഡുകൾ, ലിക്വിഡേറ്റർ മൂന്ന് വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ) ആഫീസ്, ആലപ്പുഴ. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


1st JUNE 2010] 


CO -OPERATIVE DEPARTMENT 


149 


കോട്ടയം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ)- ടെ നടപടിക്രമം 


നമ്പർ എ . ഇ .എൽ. 744/ 10 . 


2010 മാർച്ച് 6. 


സൂചന : - (1) ചങ്ങനാശ്ശേരി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ)-റുടെ 15 -12-2009 - ലെ 476/09 -ാം നമ്പർ കത്ത്. 

- (2) ഈ ആഫീസിലെ 30- 1- 2010 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


കെ . 706 -ാം നമ്പർ മാടപ്പള്ളി ഹരിജൻ സഹകരണ സംഘം 16 - 12 - 1982 - ൽ രജിസ്റ്റർ ചെയ്ത് 2 - 1- 1983 - ൽ പ്രവർത്തനം 
ആരംഭിച്ചു . ചങ്ങനാശ്ശേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ മാടപ്പള്ളിയൂണിറ്റ് ഇൻസ്പെക്ടർ 
നടത്തിയ പരിശോധനയിൽ സംഘം ദീർഘനാളായി പ്രവർത്തനരഹിതമാണെന്നും സംഘം പ്രവർത്തനം പുനർജ്ജീവിപ്പിക്കുന്നത് 
സംഘാംഗങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത അവസ്ഥയിലാണെന്നും ആയതിനാൽ സംഘം ലിക്വിഡേറ്റ് ചെയ്ത്ഉത്തരവാകണമെന്നും 
സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നത് സംബന്ധിച്ച് സൂചന (2 ) പ്രകാരം 
മുൻ ഭരണസമിതി അംഗങ്ങൾക്കും കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിനും ചങ്ങനാശ്ശേരി സർക്കിൾ സഹകരണ യൂണിയനും 
ആക്ഷേപം/ അഭിപ്രായം ബോധിപ്പിക്കുന്നതിന് അവസരം നൽകിയെങ്കിലും ആയത് സംബന്ധിച്ച് സർക്കിൾ സഹകരണ യൂണിയൻ 
ആക്ഷേപം ഒന്നും ബോധിപ്പിച്ചിട്ടില്ല . കോട്ടയം ജില്ലാ സഹകരണ ബാങ്ക് ടി സംഘം ലിക്വിഡേറ്റ് ചെയ്യുന്നതിൽ ആക്ഷേപ 
മൊന്നും ഇല്ലായെന്നും 31-1-2010 - ലെ സ്ഥിതി പ്രകാരം ടി സംഘം ജില്ലാ ബാങ്ക് വായ്പ ഇനത്തിൽ മുതൽ 18 ,670 രൂപയും 
പലിശ 33,268 രൂപയും അടയ്ക്കുവാനുണ്ടെന്ന് 5- 2- 2010 - ലെ എ . എസ്/ 899/ 09 -ാം നമ്പർ കത്ത് പ്രകാരം അറിയിച്ചിട്ടുണ്ട്. ഈ 
സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


കെ . 706 -ാം നമ്പർ മാടപ്പള്ളി ഹരിജൻ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് 1969- ലെ കേരള 
സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം ഉത്തരവാകുന്നു . ചങ്ങനാശ്ശേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസിലെ മാടപ്പള്ളി യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ ഉടൻതന്നെ ടി സംഘത്തിന്റെ റിക്കാർഡുകളും ആസ്തികളും കൈവശപ്പെടുത്തേണ്ടതും ഈ ഉത്തരവ് തീയതി 
മുതൽ 60 ദിവസം കഴിയുന്ന മുറയ്ക്ക് ലിക്വിഡേഷൻ നടപടി ആരംഭിക്കേണ്ടതും നിശ്ചിത സമയത്തിനകം പൂർത്തീകരിക്കേ 
ണ്ടതുമാണ്. 


ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത റിക്കാർഡുകളുടെയും ആസ്തികളുടെയും വിവരവും ചാർജ്ജടുത്ത തീയതിയും അറിയി 
ക്കേണ്ടതാണ്. ലിക്വിഡേഷൻ പുരോഗതിയും പാദവാർഷികമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 


( 2 ) 


നമ്പർ എ . ഇ .എൽ. 8147 / 06. 


2010 മാർച്ച് 12 . 


സൂചന : - (1) ഈ ആഫീസിലെ 7 - 9 - 1994 - ലെ സിഎസ്/ 2947/ 93 -ാം നമ്പർ ഉത്തരവ്. 


(2) സഹകരണ സംഘം രജിസ്ട്രാറുടെ 3- 4- 2009- ലെ എ . ഡി. എൽ. ( 2) 22424/ 07 -ാം നമ്പർ ഉത്തരവ്. 


( 3 ) സംഘം പൊതുയോഗത്തിന്റെ 30 - 6 - 2009 - ലെ 1, 2 , 3 നമ്പർ തീരുമാനങ്ങൾ. 


( 4 ) ഈ ആഫീസിലെ 16 - 9 - 2009 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 


( 5 ) സംഘം ലിക്വിഡേറ്ററുടെ 10 - 3 - 2009 -ാം തീയതിയിലെ 1 നമ്പർ തീരുമാനം. 


( 6 ) മീനച്ചിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 10 - 3 - 2010 തീയതിയിലെ ബി / 944/ 06 -ാം നമ്പർ കത്ത്. 


സൂചന (1) പ്രകാരം 2557 -ാം നമ്പർ ഇടപ്പാടി കൺസ്യൂമർ സഹകരണ സംഘം ലിക്വിഡേഷനിലാവുകയും ലിക്വിഡേറ്റർ 
31 - 3 - 1995- ൽ ചാർജ്ജടുത്തിട്ടു ള്ള തും ആകുന്നു . സൂചന 4, 5 പ്രകാരം സംഘ ത്തിന്റെ ലിക്വിഡേ ഷൻ നടപടികൾ 
പൂർത്തീകരിച്ചിട്ടുള്ളതായി ലിക്വിഡേറ്റർ അറിയിച്ചിട്ടുണ്ട്. 


1st JUNE 2010 ] 


CO - OPERATIVE DEPARTMENT 


150 


ലിക്വിഡേറ്ററുടെ നടപടികൾ പരിശോധിച്ചതിൽനിന്നും താഴെപ്പറയുന്ന കാര്യങ്ങൾ ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു. 


31-3 -1995 - ൽ ലിക്വിഡേറ്റർ ചാർജെടുത്തപ്പോൾ ബാക്കിപത്രം താഴെപ്പറയും പ്രകാരമായിരുന്നു . 


ബാദ്ധ്യത 


ആസ്തി 


രൂ 


പ് 


രു 


പ് 


10 ,080 . 00 


14 , 11 


10 ,000. 00 


502. 65 


22 0 . 67 


2, 050.00 


38 .49 


22 0 . 67 


156 .57 


1,000 . 00 


1, 137 . 57 


നീക്കിയിരിപ്പ്: 

കൈവശം 
ബാങ്കിൽ 
മറ്റു സ്ഥാപനങ്ങളിൽ ഓഹരി 
റിസർവ് ഫണ്ട് 
സ്റ്റാഫ് സെക്യൂരിറ്റി 
പലിശ കിട്ടാനുള്ളത് 
പലിശ (നിക്ഷേപം) 
പലിശ സ്റ്റാഫ് സെക്യൂരിറ്റി 
ഫർണിച്ചർ 
സ്റ്റോക്കിൽ കുറവ് 
കിട്ടാനുള്ള വകയിൽ 
നഷ്ടം 


ഓഹരി: 

വ്യക്തികൾ 
ഗവൺമെന്റ് 
- റിസർവ് ഫണ്ട് 
പൊതുനന്മ ഫണ്ട് 
ബി . ഡി. ആർ. 
ട്രേഡ് റിസ്ക് ഫണ്ട് 
റിസർവുകൾ 
പലിശ കൊടുക്കാനുള്ളത് 
സ്റ്റാഫ് സെക്യൂരിറ്റി 

കൈപ്പറ്റാത്ത ഡിവിഡന്റ് 
ആഡിറ്റ് ഫീസ് 
അഫിലിയേഷൻ ഫീസ് 
കൊടുക്കാനുള്ള തുകകൾ 
വീതിക്കാത്ത ലാഭം 


106. 50 


10 ,345 . 11 


83 . 70 


1, 748. 00 


1,748. 00 


2 ,500.00 


2 , 166 . 82 


23 . 30 


8, 003 . 29 


257 . 70 


32, 726. 75 


645 . 00 


26, 070. 84 


- 36 , 938. 66 


602 . 26 


ആ 


കെ 


74,693 .33 


ആ 


കെ 


74, 693 . 33 


സംഘത്തിന്റെ ഈടാക്കാവുന്ന ആസ്തികൾ ഈടാക്കിയെടുക്കുന്നതിനും കൊടുത്തുതീർക്കാവുന്ന ബാദ്ധ്യതകൾ കൊടുത്തു 
തീർക്കുന്നതിനും ലിക്വിഡേറ്റർ നടപടി സ്വീകരിച്ച ശേഷം കൊടുത്തുതീർക്കാനാവാത്ത ബാദ്ധ്യതകൾ താഴെപ്പറയുന്നവ 
കണ്ടു കെട്ടുന്നതിനും ഈടാക്കാനാവാത്ത ആസ്തികളെഴുതിത്തള്ളുന്നതിനും സൂചന (3), (4 ) പ്രകാരം അനുമതി നൽകി 
ഉത്തരവായിട്ടുണ്ട്. 


ബാദ്ധ്യത 


ആസ്തി 


- രൂപ് 


രൂപ് 


ഗവൺമെന്റ് ഓഹരി 


10 , 000 . 00 


സ്റ്റാഫ് സെക്യൂരിറ്റി 


1, 000 .00 


വ്യക്തികൾ ഓഹരി 


10 , 080 . 00 


കിട്ടാനുള്ള പലിശ 


416 . 41 


പൊതുനന്മ ഫണ്ട് 


38 . 49 


6, 003 .29 


ബി . ഡി . ആർ. 


156 .57 


സ്റ്റോക്കിൽ കുറവ് 
കിട്ടാനുള്ള തുകകൾ 
അറ്റ നഷ്ടം 


32 ,741. 16 


ട്രേഡ് റിസ്ക് ഫണ്ട് 


1, 137 . 57 


31, 869 .54 


റിസർവുകൾ 


10 , 345 . 11 


പലിശ കൊടുക്കാൻ 


1,748 . 00 


സ്റ്റാഫ് സെക്യൂരിറ്റി 


2 ,500 . 00 


23. 30 


കൊടുക്കാനുള്ള ലാഭവിഹിതം 
കൊടുക്കാനുള്ള തുകകൾ 
വീതിക്കാത്ത ലാഭം 


35 , 399. 10 


602 .26 


ആ 


കെ 


72 ,030 . 40 


ആ 


കെ 


72 , 030. 40 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


151 


ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവു ചിലവു കണക്ക് താഴെപറയും പ്രകാരമാണ്. 


വരവ് 


ചിലവ് 


രൂപ് 


രു 


പ് 


ബാങ്ക് നിക്ഷേപം പിൻവലിച്ചത് 


7 ,700 , 56 


250 . 00 


250 . 00 


258 . 00 


ലിക്വിഡേറ്റർ അഡ്വാൻസ് 
ആസ്തികൾ എഴുതിത്തള്ളിയത് 


72 ,030 . 40 


78. 00 


960 . 00 


ലിക്വിഡേറ്റർ അഡ്വാൻസ് 
തിരികെ 
ആഡിറ്റ് ഫീസ് 
ബാങ്ക് ഫോളിയോ ചാർജ് 
ലിക്വിഡേഷൻ ചാർജ് 
കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
പാലാ കൺസ്യൂമർ സഹകരണ 
സംഘത്തിന് ധനസഹായം 
ബാദ്ധ്യത കണ്ടുകെട്ടിയത് 
അഫിലിയേഷൻ ഫീസ് 
സ്റ്റേഷനറി വാങ്ങിയത് 


1, 987 . 06 


3 ,750 . 00 


72, 030 .40 


645 .00 


22 .50 


ആകെ 


- 79 ,980 . 96 


ആകെ 


79 , 980 .96 


സംഘത്തിന്റെ ഇപ്പോഴത്തെ ബാക്കിപത്രം താഴെപറയും പ്രകാരമാണ്. 


ബാദ്ധ്യത 


ആസ്തി 


ഇല്ല 


ഇല്ല 


സംഘത്തിന്റെ അവസാന പൊതുയോഗം 30 - 6- 2002- ൽ കൂടി ലിക്വിഡേറ്ററുടെ നടപടികൾ അംഗീകരിക്കുകയും തുടർ നടപ 
ടികൾക്ക് ലിക്വിഡേറ്ററെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേഷൻ ചാർജ്, കോമൺ ലിക്വിഡേഷൻ ഫണ്ട് 
ഇവ യഥാസ്ഥാനത്ത് അടച്ചിട്ടുണ്ട്. ലിക്വിഡേഷൻ കണക്കിൽ ബാക്കി നിൽപ്പില്ല . ഇപ്രകാരം സംഘത്തിന്റെ ലിക്വിഡേഷൻ 
നടപടികൾ എനിക്ക് ബോദ്ധ്യമായിരിക്കുന്നു. സൂചന ( 5) പ്രകാരമുള്ള തീരുമാനത്തിന്റെയും 6 സൂചന പ്രകാരമുള്ള ശുപാർശ 
യുടെയും അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


ഉത്തരവ് 


2557 -ാം നമ്പർ ഇടപ്പാടി കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ നിയമം 74 -ാം വകുപ്പ് 
പകാരം റദ്ദ് ചെയ്ത് കൊണ്ടും സംഘ ത്തിന്റെ പേര് സംഘ ങ്ങ ളുടെ പട്ടിക യിൽനിന്നും നീക്കംചെയ്തു കൊണ്ടും 
ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകളും ഫയലുകളും ചട്ടം 70 - ൽ നിഷ്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം 
സൂക്ഷിക്കേണ്ടതും ആയതിനുശേഷം ഈ ആഫീസിന്റെ അനുവാദത്തോടെ നശിപ്പിക്കാവുന്നതുമാണ്. 


( 3 ) 


നമ്പർ എ . ഇ . എൽ. 1151/ 2010. 


2010 മാർച്ച് 12 . 


സൂചന : - (1) ചങ്ങനാശ്ശേരി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ )- ടെ 20 -1-2010 - ലെ 1354/ 2009 -ാം നമ്പർ കത്ത്. 

- (2 ) ഈ ആഫീസിലെ 15 - 2-2010 - ലെ ഇതേ നമ്പർ നോട്ടീസ്. 


കെ . 734 വാഴപ്പള്ളി പഞ്ചായത്ത് പട്ടികജാതി സഹകരണസംഘം 20- 12-1984- ൽ രജിസ്റ്റർ ചെയ്ത് 10 - 1- 1985- ൽ പ്രവർത്തനം 
ആരംഭിച്ചു . ചങ്ങനാശ്ശേരി സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) ആഫീസിലെ കുറിച്ചി യൂണിറ്റ് ഇൻസ്പെക്ടർ നട 
ത്തിയ പരിശോധനയിൽ സംഘം ദീർഘനാളായി പ്രവർത്തനരഹിതമാണെന്നും സംഘം പ്രവർത്തനം പുനർജ്ജീവിപ്പിക്കുന്നത് 
സംഘാംഗങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത അവസ്ഥയിലാണെന്നും ആയതിനാൽ സംഘം ലിക്വിഡേറ്റ് ചെയ്ത്ഉത്തരവാകണമെന്നും 
സൂചന (1) പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതു സംബന്ധിച്ച് സൂചന (2 ) പ്രകാരം 
നിലവിലുള്ള ഭരണ സമിതി അംഗങ്ങൾക്കും കോട്ടയം ജില്ലാ സഹകരണ ബാങ്കിനും ചങ്ങനാശ്ശേരി സർക്കിൾ സഹകരണ 
യൂണിയനും ആക്ഷേപം/ അഭിപ്രായം ബോധിപ്പിക്കുന്നതിനു അവസരം നൽകിയെങ്കിലും ആയത് സംബന്ധിച്ച് ആക്ഷേപം 
യാതൊന്നും ലഭിച്ചിട്ടില്ലാത്തതാകുന്നു . ഈ സാഹചര്യത്തിൽ താഴെപ്പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


1st JUNE 2010] 


CO -OPERATIVE DEPARTMENT 


152 


ഉത്തരവ് 


കെ . 734 വാഴപ്പള്ളി പഞ്ചായത്ത് പട്ടികജാതി സഹകരണസംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചുകൊണ്ട് 1969 - ലെ 
കേരളാ സഹകരണ നിയമം വകുപ്പ് 71 പ്രകാരം ഉത്തരവാകുന്നു . ചങ്ങനാശ്ശേരി സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) 
ആഫീസിലെ കുറിച്ചി യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ലിക്വിഡേറ്റർ ഉടൻതന്നെ ടി സംഘത്തിന്റെ റിക്കാർഡുകളും ആസ്തികളും കൈവശപ്പെടുത്തേണ്ടതും ഈ ഉത്തരവു തീയതി 
മുതൽ 60 ദിവസം കഴിയുന്ന മുറയ്ക്ക് ലിക്വിഡേഷൻ നടപടി ആരംഭിക്കേണ്ടതും നിശ്ചിത സമയത്തിനകം പൂർത്തീകരിക്കേണ്ട 
തുമാണ്. 


ലിക്വിഡേറ്റർ ചാർജെടുത്ത റിക്കാർഡുകളുടെയും ആസ്തികളുടെയും വിവരവും ചാർജെടുത്ത തീയതിയും അറിയിക്കേണ്ട 
താണ്. ലിക്വിഡേഷൻ പുരോഗതിയും പാദവാർഷികമായി റിപ്പോർട്ടു ചെയ്യേണ്ടതാണ്. 


സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ആഫീസ്, 
കോട്ടയം. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


മലപ്പുറം ജില്ലാ സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എ . ഇ .എൽ. 6890 /98/ ആർ. ഡിസ്. 


| 2010 ഫെബ്രുവരി 3. 


സൂചന : - ( 1) മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 7 - 10 - 1998- ലെ 3924/ 97 /എച്ച്. എം . സി. കെ . ഡിസ്. 

നമ്പർ ഉത്തരവ്. 
( 2 ) മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 14 -7 - 2009 - ലെ 6890 / 98/ ആർ. ഡിസ്. എ . ഇ . എൽ. 

-- നമ്പർ ഉത്തരവ്. 
( 3 ) ലിക്വിഡേറ്ററുടെ 21- 11 - 2009 - ലെ എം . എൽ.- 2003 / 98 നമ്പർ അന്തിമ സമാപ്തീകരണം റിപ്പോർട്ട്. 


പെരിന്തൽമണ്ണ സഹകരണ കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തം നമ്പർ പി 587 കേരള സഹകരണ സംഘം നിയമം 71 (2) ( ബി ) 
വകുപ്പ് പ്രകാരം സമാപ്തീകരിക്കുന്നതിന് സൂചന (1) പ്രകാരം ഉത്തരവാകുകയും പെരിന്തൽമണ്ണ സഹകരണസംഘം അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ മേലറ്റൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ആയത് പ്രകാരം 
ലിക്വിഡേറ്റർ 5- 12 - 1998 - ന് ചാർജ്ജ് എടുക്കുകയും ചെയ്തു . 

ലിക്വിഡേറ്റർ സംഘത്തിനു ഈടാക്കാവുന്ന ആ സ്ത്രികൾ പിരിച്ചെടുക്കുകയും കൊടുത്തു തീർക്കാൻ കഴിയാവുന്നവ 
കൊടുത്തു തീർക്കുകയും ഈടാക്കാൻ കഴിയാത്ത ആസ്തികളും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ബാദ്ധ്യതകളും ലിക്വിഡേറ്റർ 
അപേക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എഴുതിത്തള്ളിയും കണ്ടുകെട്ടിയും ഈ ഓഫീസിൽനിന്ന് സൂചന ( 2) പ്രകാരം ഉത്തരവാ 
യിട്ടുള്ളതാണ്. 


- മേൽ സൂചന (3) പ്രകാരം ലിക്വിഡേറ്റർ കേരള സഹകരണസംഘം നിയമം വകുപ്പ് 73 അനുശാസിക്കുംവിധം സമാപ്തീ 
കരണ നടപടികൾ പൂർത്തിയാക്കി കേരള സഹകരണസംഘം നിയമം വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്യുന്നതിന് അപേക്ഷിച്ചിരിക്കുകയാണ്. സൂചന (3 ) - ൽ കാണിച്ച സമാപ്തീകരണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇതോടൊപ്പം 
ചേർത്തിരിക്കുന്നു. സംഘത്തിന്റെ കണക്കുകൾ ആ ഓഫീസിലെ എ . ഇ . ആർ. ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. മേൽ 
സാഹചര്യത്തിൽ താഴെപ്പറയും പ്രകാരം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


- പെരിന്തൽമണ്ണ സഹകരണ കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തം നമ്പർ പി . 587 - ന്റെ അന്തിമ സമാപ്തീകരണം പൂർത്തീകരിച്ചതി 
നാൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകൾ കേരള സഹകരണസംഘം നിയമം ചട്ടം 70 പ്രകാരം 3 വർഷ 
ക്കാലം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും മേൽ കാലാവധിക്ക് ശേഷം ഈ ഓഫീസിന്റെ അനുമതിക്ക് വിധേയ മായി 
നശിപ്പിക്കേണ്ടതുമാണ്. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


153 


പെരിന്തൽമണ്ണ സഹകരണ കൺസ്യൂമർ സ്റ്റോർ ക്ലിപ്തം നമ്പർ പി . 587 - ന്റെ ലിക്വിഡേറ്ററുടെ സമാപ്തീകരണ 

റിപ്പോർട്ടിന്റെ പകർപ്പ് 


നമ്പർ എം . എൽ. 2003 / 98. 


2009 നവംബർ 21. 


സൂചന : - (1) മലപ്പുറം സഹ ക രണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 7 - 10 - 2008 - ലെ എച്ച്. എം . സി . 3924 / 97 

- നമ്പർ ഉത്തരവ്. 
(2) മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ 14 -7 - 2009- ലെ എ . ഇ . എൽ. 6890/98/2008 നമ്പർ 

ഉത്തരവ്. 


എം . 587 നമ്പർ പെരിന്തൽമണ്ണ സഹകരണ കൺസ്യൂമർ സ്റ്റോർ സമാപ്തീകരിക്കുന്നതിനുവേണ്ടി സൂചന (1) പ്രകാരം 
ഉത്തരവാകുകയും മേലാറ്റൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിക്വിഡേറ്റർ 
5 - 12 - 1998 - ൽ ചാർജ്ജടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കി പത്രം താഴെപ്പറയും പ്രകാരമാണ്. 


വരവ് 


ചെലവ് 


തു 


ക 


തുക 


Share A 


37620 .00 


Cash in hand 


71 . 11 


Share C 


15 . 00 


Bank 


17938 . 79 


Trade deposit 


1095. 00 


Investment and general 


11950 . 00 


Special Deposits 


400 .00 


RF 


414, 37 


Borrowings 


110177. 81 


Investment of staff PF 


22729.92 


RF invested 


414.37 


Un investments 


7949 . 59 


Investment of staff Security 
deposits 


- 972 . 00 


Fund and Provisions 


2283 . 45 


PF Loan 


2057 . 56 


Other reserves 


260310 . 73 


Interest renewable 


183 .27 


Subsidies 


4000 . 00 


Security 


250 . 00 


Education fund 


414,14 


Deficit stock 


19639. 11 


Staff PF 


63928 . 71 


Adj. heads due to 


94651 .56 


Staff security 


2250 . 00 


Audit fee 


1098 .91 


Bank OD 


1000 . 00 


Net loss 


423316. 04 


Adj. Heads due by 


93445 . 91 


Undistributed profit 


7278 .53 


Estimate charges 


858. 00 


Compelsory deposit 


1831 . 40 


Total 595272 . 64 


Total 


595272 . 64 


സമാപ്തീകരണ നടപടികളിലൂടെ പരമാവധി സംഘം മുതലുകൾ ശേഖരിക്കുകയും കഴിയുന്നത്ര ബാദ്ധ്യതകൾ കൊടുത്ത് 
തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി നിൽക്കുന്ന സംഘം ആസ്തികൾ യാതൊരു നിലയ്ക്കും ഈടാക്കുവാൻ സാധ്യമല്ലാത്ത 
തിനാൽ സൂചന ( 2) ഉത്തരവ് പ്രകാരം താഴെപ്പറയുന്ന ആസ്തികൾ കണക്കിൽനിന്ന് എഴുതിത്തള്ളിയും ബാദ്ധ്യതകൾ 
കണ്ടുകെട്ടിയും ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. 


1st JUNE 2010 ] 


CO -OPERATIVE DEPARTMENT 


154 


വരവ് 


ചെലവ് 


- തു 


ക 


തുക 


Share A 
Share C 
Trade deposit 
Special Deposits 
District Bank 
Reserve fund 
RF investments 
Fund and provisions 
Other reserves 
Subsidies 
Education fund 
Security Deposit 
Bank OD 
Adjusting due by 
Undistributed profit 
Estimate and contingency 
Compulsory deposit 


37620 .00 

15. 00 
1095 .00 

400 .00 
1 04160 . 91 

414,37 
7949 . 59 

2283 . 45 
260310 . 73 
4000 . 00 

414,14 
1250 . 00 
1000 . 00 
93445 . 91 
7278 . 53 

858.00 
1831 . 40 


Security deposits 
General Fund deposits 
Staff security 
PF Loan 
Interest receivable 
Security 
Deficit stock 
Receivable 
Audit fee excess paid 
Net loss 


315. 57 
950 . 00 
972 . 00 
1557 .56 
183 .27 

250 . 00 
19639 .11 
94651 . 56 

1098 . 91 
404709 . 05 


Total 


524327. 03 


Total 


524327 . 03 


സംഘം വാങ്ങിയ വായ്പയിൽ 6016. 90 രൂപയും സ്റ്റാഫ് പി. എഫ്. 63928.71 രൂപയും സ്റ്റാഫ് സെക്യൂരിറ്റി നിക്ഷേപത്തിൽ 
1000 രൂപയും ആകെ 70945.61 രൂപയും കൊടുത്ത് തീർത്തിട്ടുണ്ട്. 

ലിക്വിഡേറ്റർ ചുമതല ഏറ്റെടുത്ത തീയതി മുതൽ നാളിതുവരെയുള്ള വരവുചെലവ് കണക്കുകൾ താഴെപ്പറയും പ്രകാരമാണ്. 


വരവ് 


ചെലവ് 


തുക 


തുക 


PF Account 
Reserve fund 
Bank Deposit 
Deposit Interest 
District Bank share 
PF Loan 


22729 .92 

414 , 37 
17623 . 22 
37706 .50 
11000. 00 

500 . 00 


PF 
Staff security 
Bank loan repayment 
Liquidation charge 
Liquidation expenses 
Cash Balance 


63928. 71 
1000 .00 

6016 . 90 
13467 . 00 
5632 . 51 

Nil 


Total 
Opening Balance 
Grand Total 


89974. 01 

71 .11 
90045 . 12 


Total 


90045 .12 


സംഘത്തിന്റെ 20 - 10 - 2009 - ലെ സമാ ഫീക രണ നോട്ടീസ് സഹകരണസംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ്, 
പെരിന്തൽമണ്ണ അർബൻ ബാങ്ക് എന്നീ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയിരുന്നു . ബാങ്കിന്റെ അന്തിമ പൊതുയോഗം 
30 - 10 - 2009 - ന് വിളിച്ചുകൂട്ടി. സംഘത്തിന്റെ ലിക്വിഡേഷൻ കാലയളവിലെ കണക്കുകൾ അംഗീകരിച്ച് അന്തിമ സമാപ്തീകരണം 
പൂർത്തീകരിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ പേരിൽ ഇപ്പോൾ ആസ്തിബാദ്ധ്യതകൾ ഒന്നും നിലനിൽക്കുന്നില്ല . 

- സംഘത്തിന്റെ ലിക്വിഡേഷൻ ഓഡിറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ പി . 587 നമ്പർ പെരിന്തൽമണ്ണ 
സഹകരണ കൺസ്യൂമർ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സമാപ്തീകരിച്ചതായി പ്രഖ്യാപിക്കാവുന്നതാണ്. സംഘ 
ത്തിന്റെ രജിസ്ട്രേഷൻ റദുചെയ്യുവാൻ മലപ്പുറം സഹകരണസംഘം ജോയിന്റ് രജിസ്ട്രാറോട് ശുപാർശ ചെയ്തുകൊള്ളുന്നു . 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
(ജനറൽ)- ടെ കാര്യാലയം, മലപ്പുറം. 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


